Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


. 


ാ 


CRNMENT 
- S 


O 


d 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No. 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd November 2010 

2010 നവംബർ 23 
2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


| 
| 46 


നമ്പർ 


പോത്തൻകോട്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


വിജ്ഞാപനം 


വിജ്ഞാപനം 


No. PR1/509/1936/2010 . 

2010 സെപ്റ്റംബർ 29 . 
( No . DB /Parambayi-Kuthuparamba Line/2010 - 11 ) 


No . DB. 18/ TDP/ General /2010 - 11/1294. 2010 നവംബർ 10. 


- തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർ വില്ലേജിൽപ്പെടുന്ന 
110 കെ . വി. സബ്സ്റ്റേഷൻ പരുത്തിപ്പാറയിൽനിന്നും ആറ്റിപ്ര 
വില്ലേജിൽ സ്ഥിതിചെയ്യുന്ന 110 കെ . വി . സബ് സ്റ്റേഷൻ 
ടേൾസിലേക്കും കടകംപള്ളി വില്ലേജിൽ സ്ഥിതിചെയ്യുന്ന 
- 66 കെ . വി . സബ് സ്റ്റേ ഷൻ വേളി യി ലേക്കും ഇപ്പോൾ 
നില വിലുള്ള 66 കെ . വി . ലൈൻ 110 കെ . വി . യിലേക്ക് 
ഉയർത്താൻ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും ടവറുകൾ 
മാറ്റി സ്ഥാപിക്കുവാനും കൂടാതെ ലൈനിൽനിന്നും സുരക്ഷിത 
മായ അകലം ഉണ്ടാക്കുന്നതിനുംവേണ്ടി മരങ്ങൾ അടയാള 
പ്പെടുത്തിമുറിച്ച് മാറ്റുന്നതിനും വൈദ്യുതി ബോർഡിലെ 


കൂത്തുപറമ്പ് കുട്ടിക്കുന്നിലുള്ള 66 കെ . വി. സബ്സ്റ്റേഷൻ 
110 കെ . വി . ആയി മാറ്റുന്നതിനുവേണ്ടി പറമ്പായിയിൽ നിന്നും 
കൂത്തുപറമ്പ് സബ്സ്റ്റേഷനിലേക്ക് പുതുതായി വലിക്കാൻ 
ഉദ്ദേശിക്കുന്ന 110 കെ . വി . ഡബിൾ സർക്യൂട്ട് ലൈനിന്റെ 
സർ , നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 
കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡിലെ ഉദ്യോഗസ്ഥരും 
ബോർഡ് ചുമതലപ്പെടുത്തുന്ന മറ്റ് വ്യക്തികളും കണ്ണൂർ 


e 


ഉദ്യോഗസ്ഥരും ബോർഡ്ചുമതലപ്പെടുത്തിയ കോൺട്രാ 
ക്ടർമാരും ജോലിക്കാർ മുതലായവരും വൈദ്യുതിലൈൻ കടന്നു 
പോകുന്ന തിരുവനന്തപുരം താലൂക്കിലെ ഉള്ളൂർ, കടകംപള്ളി, 
കഴക്കൂട്ടം, ചെറുവയ്ക്കൽ 
, ആറ്റിപ്ര എന്നീ വില്ലേജുകളിലെ 
പുരയിടങ്ങളിലൂടെ, ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് 1885 
എ . ഇ . ആക്ട് 2003 സെക്ഷൻ 164, 185 ( 2 ) വകുപ്പ് പ്രകാരം 
അനുവദനീയമായതും നിയമാനുസൃതവുമായ കാര്യനിർവ്വഹണ 
ത്തിനായി പ്രവേശിക്കുന്നതായിരിക്കുമെന്ന് ബന്ധപ്പെട്ട എല്ലാവ 
രേയും 

ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ കൂത്തുപറമ്പ്, മാങ്ങാട്ടിടം , 
കോട്ടയം, പാതിരിയാട് എന്നീവില്ലേജുകളിൽപ്പെടുന്ന കുട്ടിക്കുന്ന്, 
ആമ്പിലാട്, വാക്കുമ്മൽ, മാങ്ങാട്ടിടം, കമ്പിത്തൂൺ, പാച്ചപൊയ്ക , 
പറമ്പായി മുതലായ സ്ഥലങ്ങളിലെ സ്വകാര്യ ഭൂമി ഉൾപ്പെ 
ടെയുള്ള വസ്തുക്കളിൽ കൂടി അവരുടെ നിയമാനുസൃത കൃത്യ 
നിർവ്വഹണത്തിനായി പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം 
ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003, 164 , 85( 2) ( A ) , ഇന്ത്യൻ 
ടെലഗ്രാഫ് ആക്ട് 1885 ( XIII) വകുപ്പുകൾ അനുസരിച്ച് എല്ലാ 
വരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


No. PR1/528 / 2005/2010 . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
കഴക്കൂട്ടം പി. ഒ., 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
കാഞ്ഞിരോട്- 670 592. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


